- Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


ve 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 
വാല്യം 56 


1st February 2011 
THIRUVANANTHAPURAM , TUESDAY 2011 ഫെബ്രുവരി 1 
തിരുവനന്തപുരം, ചൊവ്വ 12th Magha 1932 

- 1932 മാഘം 12 


നമ്പർ 


PART III 


Labour Department 


ശ്രീ . 


മുഹമ്മദ് 


സി . 


ഒ . 


- 


പി . 


- വീട്, 


നോട്ടീസ് 

നമ്പർ ഡി.- 3334 / 2010 . 2011 ജനുവരി 4. 
അൻസാർ 

എ . , ചെങ്ങഞ്ചേരി 

വീട്, 
മുടിക്കൽ, പെരുമ്പാവൂർ പി. 

യുടെ കീഴിൽ 

ജോലി 
നോക്കി 

-- വരവെ മാരകമായി അപകടമു ായി 

മരണമടഞ്ഞ 
ശ്രീ . ഏലിയാസ് കെ . ജോർജ്ജ്, കാവുകാട്ട് വീട്, മുളവൂർ പി . ഒ. യുടെആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകു 
ന്നതിനായി 

- 6 , 17 , 145 - ( ആറു ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി 
നാല്പത്തഞ്ച് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടു . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 (1) 
( ഡി ) വകുപ്പ് അനുസരിച്ച് 

നിർവ്വചിച്ചപകാരം 

ടിയാന്റെ 
ആശ്രിതരായി മൂവാറ്റുപുഴ, മുളവൂർ 

ഒ ., 

കാവുകാട്ട് 
ശ്രീമതി ഏലിയാമ്മ ജോർജ്ജ്( മാതാവ്) മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അപ്രകാരമുള്ള ആശ്രിതരാ 
ണെന്ന് അവകാശപ്പെടുന്ന 

മറ്റ് ആരെങ്കിലുമുണ ങ്കിൽ 

അവർക്കുള്ള 
അവകാശം 

ഈ - നോട്ടീസ് 

കേരള ഗവൺമെന്റ് 

ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശവാദവും 

ലഭിച്ചില്ലെങ്കിൽ 
നഷ്ടപരിഹാരത്തുക 

- മുഴുവനും - മേൽപ്പറഞ്ഞ 

വ്യക്തിക്ക് 
വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 

സമർപ്പിക്കുന്ന 
അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 

- (ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണറുടെ വർക്ക്മെൻസ് 


ഓഫീസ്, എറണാകുളം, കോമ്പൻസേഷൻ കമ്മീഷണർ 
കാക്കനാട്, കൊച്ചി- 682 030. ( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 

- ( തൊഴിലാളി നഷ്ടപരിഹാരം). 


നോട്ടീസ് 


നമ്പർ ഡബ്ളൂ . സി. 30/ 2004. 2011 ജനുവരി 4, 
ശ്രീ . ടി. പ്രഭാകരൻ, 

തമ്പാട്ടി - ഹൗസ്, 

യാക്കര, 
പാലക്കാട്- ന്റെ 

കീഴിൽ ജോലി നോക്കിവരവെ 

മാരകമായി 
അപകടമു ായി മരണമടഞ്ഞ ശ്രീ . വി. സി . അനിൽകുമാറിന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതി 
നായി 
- 7 ,20,340 (ഏഴുലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി നാല്പതു രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടു . 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവ്വചിച്ചപ്രകാരം ടിയാന്റെ ആശ്രിത 
രായി - വി . 

സി . അമ്മിണി (സഹോദരി), മുട്ടിയംപുറത്ത് 

വീട്, 
അന്നശ്ശേരി പോസ്റ്റ്, തലക്കുളത്തൂർ, കോഴിക്കോട് എന്നവർ മാത്രമേ ഉള്ളൂവെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാ 
രമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റ് ആരെങ്കിലുമുഖ ങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ തും ആയത് തെളിയിക്കേ തുമാ 
ണ്. നിർദ്ദിഷ്ട സമയത്തിനകം -- യാതൊരു 

- അവകാശവാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 
റീജിയണൽ ജോയിന്റ് (ഒപ്പ്) 
ലേബർ കമ്മീഷണറുടെ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ഓഫീസ്, കോഴിക്കോട്. കമ്മീഷണർ. 


NOTICE 

No. B - 430/ 10 . ( WC -173/2002 ). 11th January 2011. 
Whereas, the K . S . E . B ., Thalassery has deposited with this Court an amount of : 7 , 17,423 (Rupees Seven 
lakh seventeen thousand four hundred and twenty three only ) as payable to the dependents of the deceased 
workman Sri . Prabhakaran who met with a fatal accident on 28 -4 -2002 arising out of and in the course of his 
employment under the above employer . 


And whereas an enquiry conducted through the Assistant Labour Officer , Kuthuparamba. It is understood that 
the following persons are the dependents of the deceased workman within the meaning of Section 2 (1 ) (d ) of the 
Workmen s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


SI. No. 


Name and address 


Relationship with 


Age 


the deceased person 


| 1 


40 


Dhashab , 


Beena, K ., 

Wife - 
Kunnoth , 
| P . O . Panur, 

Panniyannur 
Namitha, M . E ., do . Daughter 
- Nirosha, M. E . do . do . 
Kallan Ananthan , 

Vadakkepoyil Veedu , 


2 


- 3 


Father 


Kutteri poyil, 

P .O .Muthiyanga 
- 5 M . E . Kousu do . Mother70 
Now , therefore , notice is hereby given that any other person claiming to be the dependents of the deceased workman 
should prefer their claims, in writing before the Commissioner for Workmen s Compensation , Kannur within 15 
days from the date of publication of this notice in the Official Gazette . If no such claims are received within the 
stipulated time limit, the entire amount of compensation will be disbursed to the dependents mentioned above . 
Claims, if any preferred thereafter will not be considered . 


കെ . എസ്. ഇ . ബി., തലശ്ശേരിയുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകടമു ായി 
മരണമടഞ്ഞ 

ശ്രീ . പ്രഭാകരന്റെ ആശ്രിതർക്ക് 

തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 

7, 17,423 
( ഏഴു ലക്ഷത്തി പതിനേഴായിരത്തി നാന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപ മാത്രം) ഈ ആഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . 
അന്വേഷണത്തിൽ ടിയാന്റെആശ്രിതരായി താഴെ പറയുന്നവർ മാത്രമേയുള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 

ക്രമ പേരും മേൽവിലാസവും മരിച്ചയാളുടെ വയസ് 
നമ്പർ 

മായുള്ളബന്ധം 


ബീന , കെ ., 


ഭാര്യ 


- 


40 


ദശാബ്, 


- 2 


N 


മകൾ 


കുന്നോത്ത്, 
- പി . ഒ. പാനൂർ, 

പന്ന്യന്നൂർ 
നമിത , എം . ഇ . ടി 
നിരോഷ , എം . ഇ . ടി 

വടക്കേ പൊയിൽ വീട്, 
കുറ്റേരിപൊയിൽ, 
പി. ഒ. മുതിയങ്ങ 


- 3 


കല്ലൻ അനന്തൻ, പിതാവ് 79 


- 5 


എം . ഇ . കൗസു 


ടി മാതാവ് 


- ടിയാന്റെ ആശ്രിതരായി 

ആശ്രിതർ എന്ന 

നിർവ്വചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുമുണ ങ്കിൽ ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി15 ദിവ 
സത്തിനകം 

ഈ ഓഫീസിൽ രേഖാമൂലം ഹാജരായി 

അവകാശം 
തെളിയിക്കേ താണ്. 

നിർദ്ദിഷ്ട സമയത്തിനകം 

യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണിക്കുന്നതല്ല. 


( Sd .) 
Office of the Deputy Deputy Labour Commissioner and 
Labour Commissioner , Commissioner for Workmen s 
Kannur . 

Compensation . 


